PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിജ്ഞാപനം 


നമ്പർ TCP/DB10/220 KV Alternate /09- 10. 2009 ജൂ ലൈ 31. 

പാലക്കാട് ജില്ലയിൽ ഇലപ്പുളളി-2 വില്ലേജിൽ മണ്ണുകാ 
ട്ടിൽ നിർദ്ദിഷ്ട 400 KV സബ്സ്റ്റേഷൻ സ്ഥാപിക്കുവാൻ 
പോകുന്ന സ്ഥലത്ത് സ്ഥിതിചെയ്യുന്ന 110 KV പാലക്കാട് 
വെണ്ണക്കര DC ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനുവേണ്ടിയുളള 
പാരംഭ സർവെയും അനു ബ ന്ധ നിർമ്മാണ പ്രവർത്ത ന 
ങ്ങൾക്കുമായി കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉദ്യോ 
ഗസ്ഥൻമാരും അവർ താൽക്കാലികമായി നിയമിക്കുന്നവരും 
പ ാ ല 

ക ാ ട 
ജില്ലയിലെ തോട്ടുമേട്, ചെട്ടിയാർ വെളി, ചേരോട്ടു വെളി, 
പാറയിൽ വെളി, മണ്ണുകാട് എന്നീ പ്രദേശങ്ങളിൽ സ്ഥിതി 
ചെയ്യുന്ന വസ്തു വകകളിൽകൂടി അവരുടെ നിയമാനുസൃത 
കൃത്യനിർവ്വ ഹ ണ ത്തിന് ആവശ്യമായി തോന്നുന്ന ഏത് 
സമ യത്തും പ്രവേശിക്കു ന്ന താ ണെന്ന വിവരം 2003 - ലെ 
ഇലക്ട്രിസിറ്റി ആക്ട് വകുപ്പ് 164 പ്രകാരം ഈ പ്രദേശവാസി 
കളെയും ബന്ധപ്പെട്ട എല്ലാവരേയും ഇതിനാൽ അറിയിച്ചു 
കൊളളുന്നു . 


ട്രാൻസ്മിഷൻ സർക്കിൾ, 
കഞ്ചിക്കോട് പി. ഒ., 
പാലക്കാട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ. 


